Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL/ TV (N )/12 / 2009 -2011 


Sരം 


സാ 


RNMENT 


KERALAY 


त्यावर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


28th July 2009 
2009 ജൂലൈ 28 
6th Sravana 1931 
| 1931 ശ്രാവണം 6 


30 


വാല്യം 54 


നമ്പർ 


PART III 


Fire Force Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ബി1 - 8191/ 2008. 


2009 ജൂ 


ലൈ 4. 


- കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പ്, 
കോത മം ഗലം അഗ്നിരക്ഷാനില യ ത്തിന്റെ കോമ്പൗണ്ടിൽ 
സ്ഥിതിചെയ്യുന്ന ഭാഗി ക മായി പൊളിഞ്ഞ കെട്ടിടം 
29 - 8- 2009 - ന് 11 മണിക്ക് കോതമംഗലം ഫയർ സ്റ്റേഷനിൽവച്ച് 
പരസ്യമായി ലേലം/ ടെണ്ടർവഴി വിൽപ്പന നടത്തുന്നതാണ്. 


നിബന്ധനകൾ 


ഡിവിഷൻ, എറണാകുളം എന്ന വിലാസത്തിൽ 
27 -8- 2009 ഉച്ചയ്ക്കുശേഷം 3 മണിക്കകം ലഭിക്കത്തെക്ക 
വിധ ത്തിൽ ടെണ്ടറു കൾ അ യ യ് ക്കേ ണ്ട താ ണ് . 
ടെണ്ട റി നോ ടൊപ്പം നിർദ്ദിഷ്ട തുക യ്ക്കുള്ള 
നിരതദ്രവ്യം “ ഡിവിഷണൽ ആഫീസർ, ഫയർ ആന്റ് 
റെസ്ക് സർവ്വീസസ്, സെൻട്രൽ ഡിവിഷൻ, 
എറ ണാ കുളം എന്ന വിലാ സ ത്തിൽ മാറാൻ 
കഴിയുന്ന ക്രോസ് ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റായി 
അടക്കം ചെയ്യേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്ന 
ക വ റിനു മുകളിൽ “അഗ്നിരക്ഷാ വകുപ്പ് വക 
കോതമംഗലം സ്റ്റേഷൻ പരിസരത്തുള്ള ഭാഗികമായി 
ഇടിഞ്ഞ കെട്ടിടം വാങ്ങുന്നതിനുള്ള ടെണ്ടർ ” എന്ന് 
ആലേഖനം ചെയ്യേണ്ടതും ടെണ്ടർ സമർപ്പിക്കുന്ന 
വ്യക്തിയുടെ പേരും മേൽവിലാസവും സുവ്യക്തമായി 
രേഖപ്പെടുത്തേണ്ടതുമാണ്. നിശ്ചിത സമയത്തിനു 
ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 
ടെ ണ്ട റു കൾ സമർപ്പിച്ച വർ ലേസമയത്ത് 
ഹാജരാകേണ്ടതാണ്. എന്നാൽ വീണ്ടും നിരതദ്രവ്യം 
അടയ്ക്കേണ്ടതില്ല . 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
മേൽക്കാണിച്ച തീയതിയിൽ ലേലസ്ഥലത്ത് ഹാജരായി 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് 1,000 
രൂപ (ആയിരം രൂപ മാത്രം) നിരതദവ്യം അടച്ച് 
ടോക്കൺ വാങ്ങേണ്ടതാണ്. 


2 . 


മേൽ കെട്ടിടം ടെണ്ടർവഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 
സീൽചെയ്ത ടെണ്ടറുകൾ “ ഡിവിഷണൽ ആഫീസർ, 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, സെൻട്രൽ 


Gaz . No. 30 /2009/DTP (Fire Force ). 


KERALA GAZETTE 


[ PART III 


3 . 


ലേലം അ വ സാ നി ച്ചാ ലു ടൻ ടെണ്ട റു കൾ 
തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് 
കൂടുതൽ തുക നിർദ്ദേശിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേല 
തുകയുടെ 25 % പ്രസ്തുത വ്യക്തി അപ്പോൾത്തന്നെ 
അ ട യ് ക്കേ ണ്ട താ ണ് . ലേലം സ്ഥിര പ്പെടുത്തി 
15 ദിവ സ ത്തി നകം ബാക്കി തുകയും മൊത്തം 
തുകയ്ക്കുള്ളനികുതിയും ഒടുക്കി സ്വന്തം ഉത്തര 
വാദിത്വത്തിലും ചെലവിലും മേപ്പടി വസ്ത നീക്കം 
ചെയ്യേണ്ടതാണ്. നീക്കം ചെയ്യുമ്പോൾ വന്നേക്കാവുന്ന 
കഷ്ടനഷ്ടങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല . ലേലം/ ടെണ്ടർ കൊണ്ടയാളുടേതൊഴികെ 
യുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 
മടക്കി നൽകുന്നതാണ്. 


സംഭവിച്ചാൽ ആ തുക മുൻലേലക്കാരനിൽ നിന്നും 
ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് 
മുൻലേലക്കാരന് അവകാശം ഇല്ലാത്തതുമാകുന്നു . 
5. ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വരും ടെണ്ടർ 

സമർപ്പിച്ച വരും മേൽപ്പറഞ്ഞ നിബ ന്ധ ന ക ൾ 
പാലിക്കേണ്ടതാണ്. താൽപ്പര്യമുള്ളവർക്ക് പ്രസ്തുത 
കെട്ടിടം കോത മം ഗലം സ്റ്റേഷ നാ ഫീ സ റുടെ 
അനുമതിയോടെ പ്രവൃത്തിദിവസങ്ങളിൽ ആഫീസ് 
സമയത്ത് പരിശോധിക്കാവുന്നതാണ്. 


6 . 


പ്രത്യേക കാരണം കാണിക്കാതെതന്നെ ലേലം/ ടെണ്ടർ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും ലേലം/ ടെണ്ടർ 
നട പടികൾ റദ്ദു ചെയ്യു ന്ന തിനും ടെണ്ടറുകൾ 
അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പുവച്ചിരിക്കുന്ന 
ആഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


4. ലേലംകൊണ്ടയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുക 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 
മുതൽക്കൂട്ടുന്നതും പ്രസ്തുത കെട്ടിടം പുനർലേലം 
ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ നഷ്ടം 


ഡിവിഷണൽ ആഫീസറുടെ 
ഓഫീസ്, അഗ്നിരക്ഷാസേവനം, 
എറണാകുളം. 


( ഒപ്പ് ) 
ഡിവിഷണൽ ആഫീസർ. 


